Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


1 : 16: 


L 


GOVERNM 


കേരള 


& 


S 


ാർ 


ള സർക് 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th August 2011 
| 2011 ആഗസ്റ്റ് 9 
18th Sravana 1933 
1933 ശ്രാവണം 18 


നമ്പർ 


PART III 
Department of Municipal Administration 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - 


1,900 . 


മോഡൽ 1993 ജീപ്പ് യൂണിവേഴ്സൽ. 
ചേസിസ് നമ്പർ C . J. 500 D12 A SDS 40390. 


എഞ്ചിൻ നമ്പർ ജീപ്പ് യൂണിവേഴ്സൽ DS 40390 . 


ദർഘാസ് ഫോറങ്ങൾ 15- 9- 2011- ന് ഉച്ചയ്ക്ക് ഒരുമണിവരെ 
വിൽക്കു ന്ന താ യി രി ക്കും . ഇത് സംബ ന്ധിച്ച് കൂടു തൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


നിബന്ധനകൾ 


നമ്പർ ബി - 787 /2010 . 

| 2011 ജൂ ലൈ 8. 
കാസറഗോഡ് ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് ഓഫീസറുടെ 
അധീനതയിലുള്ള KL 01 D 3011-ാം നമ്പർ ജീപ്പ് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതിലേക്കായി സീൽവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 15 - 9 - 2011 - ന് വൈകുന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30- ന് ദർഘാസുകാരെ കൂടി 
ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും അതിനുശേഷം ദർഘാസുകൾ 
തുറക്കുന്നതുമായിരിക്കും. ലേലം/ ദർഘാസുകൾ കൂടുതൽ 
വില വാഗ്ദാനം ചെയ്ത വരെ പരി ഗ ണി ക്കു ന്ന താണ്. 
ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ - 1, 900 ഓഫീസിൽ 
കെട്ടിവയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സഹിതം - 1,900- ന്റെ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് കാസറഗോഡ് ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് 
ഓഫീസറുടെ പേരിൽ കാസറഗോഡ് എസ്. ബി . ടി . യിൽ 
മാറത്തക്കവിധം ഹാജരാക്കേണ്ടതാണ്. 

വാഹനത്തിന്റെ ഇനം- KL 01 D 3011 Mahindra Jeep. 

വാഹനം സൂക്ഷിച്ചി രി ക്കുന്ന സ്ഥലം - ബ്ലോക്ക് 
ഡെവലപ്പ്മെന്റ് ഓഫീസ്, കാസറഗോഡ് 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ് + സെസ്സ്. 


1. താൽപ്പര്യ മു ള്ള വർക്ക് കാസറഗോഡ് ബ്ലോക്ക് 

ഡെവ ല പ്പ് മെന്റ് ഓഫീസിൽ സൂക്ഷിച്ചി രിക്കുന്ന 
KL 01 D 3011 നമ്പർ ജീപ്പ്ഓഫീസ് സമയത്ത് 
ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് ഓഫീസറുടെ അനുവാദത്തോടെ 
പരിശോധിക്കാവുന്നതാണ്. വാഹനത്തിന്റെ അവസ്ഥയും 
ഗുണനിലവാരവും കണ്ട് ബോദ്ധ്യപ്പെടാവുന്നതാണ്. 
ഗുണനിലവാരത്തെ സംബന്ധിച്ച് ദർഘാസ്/ ലേലത്തിനു 

ശേഷം യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 
- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ/ ലേലത്തിൽ പങ്കെടു 
ക്കുന്നതിന് അവരെ തിരിച്ചറിയിക്കുന്നതിന് ആവശ്യമായ 
രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 


9th AUG. 2011] 


KERALA GAZETTE 


3. ദർഘാ സു കൾ സമർപ്പി ക്കു മ്പോൾ ലേല ത്തിൽ 
പങ്കെ ടു ക്കു ന്ന വർ നിര ത ദ വ്യം ഈ ഓഫീസിൽ 
അട യ്ക്കേ ണ്ട താ ണ്. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
4. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ/ ലേലം മേലധി 

കാരിക്ക് അംഗീകാരത്തിനായി അയയ്ക്കുകയും മറ്റ് 
ദർഘാസുകൾ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ നൽകിയ 
നിരതദ്രവ്യം മടക്കി നൽകുന്നതുമാണ്. 
- ദർഘാസ് സംഖ്യ/ ലേലസംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ 
കൂടു ത ലാ ണെ ങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 
50 % ( നി ര ത ദ വ്യം ഉൾ പ്പെ ടെ ) അ പ്പോൾത്തന്നെ 

അടയ്ക്കേണ്ടതാണ്. 
6. ദർഘാസുകൾ/ ലേലതുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 

ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡിന്റെ അംഗീകാരത്തിന് 
വിധേയ മായിരിക്കും. ആയത് സ്വീകരിക്കുന്നതിനും 
നിരാ ക രി ക്കു ന്ന തിനുമുള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ 

സമിതിയിൽ നിക്ഷിപ്തമായിരിക്കും. 
7. ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 

15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാര 
മുള്ള നികു തി കളും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 


8. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും 

അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസു 
കൾ/ ലേല ക്കാ രൻ ആവശ്യപ്പെടുന്ന പക്ഷം മറ്റൊരു 
15 ദിവ സം കൂടി സംഖ്യയുടെ 15 % പലി ശയും 
ദിവ സ ത്തിൽ " 20 നിരക്കിൽ ഇരിപ്പു വാ ട ക യും 
വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. ആയതിനു 
ശേഷം അവധി അനുവദിക്കുന്നതല്ല. അപ്രകാരം സമയ 
പരിധിക്കുള്ളിൽ നീക്കംചെയ്യപ്പെടാത്ത വാഹനം വീണ്ടും 
ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ ദർഘാസു 
കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതും 
വീഴ്ചക്കാരന്റെ ഒടുക്കിയ സംഖ്യ സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതുമായിരിക്കും. 
9. ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതു അവധി 
ആയിരുന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത 
സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതായിരിക്കും. 


( ഒപ്പ്) 
ബ്ലോക്ക് ഡെവലപ്പ്മെന്റ്ഓഫീസ്, ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് 
കാസറഗോഡ്. 

ഓഫീസർ. 


